Regn .No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg . No . KL / TV ( N )/ 634/ 2015- 17 


GOVERNM 


- 
കക 


വ 


രള സർക്ക 
NMENT OF 


കാർ 
F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2015 മേയ് 19 
19th May 2015 
- 1190 ഇടവം 5 
5th Idavam 1190 
1937 വൈശാഖം 29 
29th Vaisakha 1937 


Vol. IV 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


നമ്പർ റ്റി.എക്സ് . 14/1222 /2015 . 

2015 ഏപ്രിൽ 17 . 
-- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1998 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ കൊമേഴ്സ്യൽ പ്രാക്ടീസ് പരീക്ഷയിൽ 
വിമൽ പോളിടെക്നിക്ക് കോളേജ്, തൃശ്ശൂരിൽ നിന്നും 16734 
രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ ടെൻസി ചാർളി എന്ന 
ആൾക്ക് നൽകിയ ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു 
പോയിരി ക്കു ന്നു . ആർക്കെ ങ്കിലും ഈ സർട്ടി ഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ , 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചു തരുവാൻ 
താൽപര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതിഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ വിഭാഗം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ജോയിന്റ് കൺട്രോളർ. 


237 


